PART IV 
Private Advertisements and Miscellaneous Notifications 


ആലുവ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ഇ1- 6326/ 08. 


2008 ജൂ 


ലൈ 4. 


1994 കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 567 ( 34 ) 
വകുപ്പ് പ്രകാരം പ്രസിദ്ധീകരിക്കുന്നത്. ആലുവ നഗരസഭ 
അതിർത്തിയിലെ സ്വകാര്യ ഭൂമിയിലും കെട്ടിടങ്ങളിലും 
സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾക്ക് ( ഹോർഡിംഗ്സ്) 
താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി പെർമിറ്റ് 
വ്യവസ്ഥ നിർബന്ധമാക്കണമെന്ന് 27 - 6- 2008 - ലെ 20 -ാം നമ്പർ 
കൗൺസിൽ തിരുമാന പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ്. 


- 1. രജിസ്ട്രേഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കേ തും എല്ലാ വർഷവും പെർമിറ്റ് പുതുക്കൽ 
അപേക്ഷയോടൊപ്പം പുതിയ സ്ട്രക്ചറൽ സൂബിലിറ്റി 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേതാണ്. 


- 2. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയും ഉടമയുടെ 
സമ്മതപത്രവും പരസ്യ ബോർഡിന്റെ പ്ളാൻ, അപേക്ഷ 
എന്നിവ ഹാജരാക്കേതാണ്. 


3. പരസ്യ ബോർഡുകൾക്ക് ഇൻഷ്വറൻസ് പരിരക്ഷ 
ഉറപ്പു വരുത്തേതാണ്. 


- 4. പരസ്യബോർഡുകളുടെ പരമാവധി വലിപ്പം 40 അടി 
നീളവും 20 അടി ഉയരവും ആയി നിജപ്പെടുത്തിയിട്ടുള്ളതും 
ഒന്നിനുമുകളിൽ മറ്റൊരു ബോർഡും അനുവദിക്കുന്നതല്ലാ 
ത്തതുമാണ്. 


5. ഫീസിനത്തിൽ പ്രതിവർഷം ചതുരശ്ര മീറ്ററിന് 200 
രൂപയും പുതുക്കൽ ഫീസായി ച . മീറ്ററിന് 150 രൂപയും 
ഒടുക്കേതാണ്. 


- 6. 1- 10 - 2008 മുതൽ ബലോ പ്രാബല്യത്തിൽ 
വരുന്നതാണ്. 


ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ, 
അഭിപ്രായങ്ങൾ 2008 ആഗസ്റ്റ് 5 -ാം തീയതി വൈകിട്ട് 5 
മണി വരെ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിശദ വിവരങ്ങൾ 
ഓഫീസ് സമയങ്ങളിൽ ലഭ്യമാണ്. 


ആലുവ. 


സെക്രട്ടറി. 


